കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/634/2012 -14 


GOV 


കയ 


രള സർ 


SRNMEN 


ാർ 


ERALA 


NT OF 


tl of Kk doy 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


2014 ഏപ്രിൽ 1 
| 1st April 2014 

1189 മീനം 18 
18th Meenam 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ചൈതം 11 
11th Chaithra 1936 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


ആക്ഷേപങ്ങൾക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
നമ്പർ എ - 14178 / 13 ( 1 ) . 

2014 ഫെബ്രുവരി 23. 
-- പെരിന്തൽമണ്ണ താലൂക്ക്, കീഴാറ്റൂർ വില്ലേജ്, സർവ്വേ നമ്പർ 
107 / 7 - ൽപ്പെട്ട 8 സെന്റ് സി . കെ . കാവ് ഭൂമി 1895 - ലെ എം . എൽ. 
ആർ. ആക്റ്റ് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ 
ചെയ്യുന്ന തിന് അനുമതിക്കായി ചെറുകു ന്നത്ത് സുന്ദരൻ, 
കീഴാറ്റൂർ എന്ന യാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി 
അപേക്ഷകന് എം .എൽ. ആർ. ആക്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 

കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങൾ 
ഉണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ ഒരു മാസത്തിനകം മതിയായ തെളിവുകൾ സഹിതം 
പരി ന്തൽമണ്ണ സബ് ക ള ക് ടർ മുമ്പാകെ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. 
സബ് കളക്ടറുടെകാര്യാലയം, 

( ഒപ്പ്) 
പെരിന്തൽമണ്ണ . 

സബ്കളക്ടർ. 


